Reg.No.KLTV ra 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th December 1984 
Vol. XXIX ) Trivandrum , Wednesday, 

[No. 1065 
14th Agrahayana 1906 (Saka) 


GOVERNMENT OF KERALA 

Transport ( H ) Department 


NOTIFICATION 
No. 30557/H3/84/ Tr. D. 

Dated , Trivandrum , 19th November 1984 . 
S.R.O. No. 1506 /84. - In exercise of the powers conferred by sub 
section (1) of section 3 of the Kerala Land Acquisition Act, 1961 (21 of 
1962), the Government of Kerala hereby rescind the Notification No. 
8309/H3/84/ TF & P dated 24-7-1984 published as S.R.O. No. 870/84 in the 
Kerala Gazette Extraordinary No. 657 dated 26th July 1984 for the 
acquisition of the land specified in the schedule hereunder. 

SCHEDULE 
Disirict Kasargode. 


. 


Taluk - Hosdurg 


Village - North Thrikarpur. 


Survey No. 
263/1G (Part) 


Description 

Garden 
(Kadim ) 


Extent in hectar 
0.1619 


33/4954/84 !J 


2 


Explanatory Note 
(This is not part of the notification but is intended to bring out the 
general purport.) 

The District Collector , Kasargode in his letter No. 02/1561/84 dated 
19-10-1984 has reported that the rule 3 notice could not be served on the 
parties within the prescribed period of the publication of the notification 
and has requested to publish the notification afresh . Hence this rescindment 
notification .. 
, .എസ്. ആർ, ഓ , നമ്പർ, 150684 . 1961 - ലെ 

കേരള 

സ്ഥലമെടുപ്പ് 
ആക° oo (1962- ലെ 21) 3 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പു മൂലംനൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള സർക്കാർ ഇതിനു താഴെ ചേർത്തിട്ടുളള 
പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുവേണ്ടി 1984 ജൂലായ് 
26 -ാം തീയതിയിലെ 657 -ാം നമ്പർ അസാധാരണ കേരള ഗസററിൽ എസ്. 
ആർ, ഓ , നമ്പർ 870/84 ആയി പ്രസിദ്ധീകരിച്ച 1984 ജൂലായ് 24 -ാം തീയതി 
യിലെ 8309/ എച്ച്3/ 84/ റ്റി . എഫ്: ആൻറ് പി . എന്ന നമ്പർ വിജ്ഞാപനം 
ഇതിനാൽ റദ്ദാക്കുന്നു . 

പട്ടിക 

ജില്ല - കാസർഗോഡ 
താലൂക്ക്- ഹോസ്ദുർഗ്ഗ് 

വില്ലേജ° നോർത്ത്തൃക്കരിപ്പൂർ 
സർവേനമ്പർ വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
261/ ജി ഭാഗം തോട്ടം ( കീം ) 

0.1619 
വിശദീകരണക്കുറിപ്പ് 
(ഇത് വീജഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുന്നതിന് ഉദ° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

കാസർഗോഡ് ജില്ലാ കളക്ടറുടെ 1984 ഒക്ടോബർ 19 -ാം തീയതിയിലെ 
സി 2 /1561184 എന്ന 

! കത്തിൽ വിജ ഞാപനം ( പസിദ്ധീകരിച്ച 
നിശ്ചിത കാലാവധിക്കുളളിൽ കക്ഷികൾക്ക് 3 -ാം ചട്ടപ്രകാരമുളള നോട്ടീസ് 
നടത്താൻ കഴിഞ്ഞില്ലെന്ന് അറിയിക്കുകയും : വിജ്ഞാപനം പു തു താ യി . 
പ്രസിദ്ധീകരിക്കണമെന്ന അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതു 
കൊണ്ടാണ് ഈ റദ°ദാക്കൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. 


നമ്പർ 


By order of the Governo , 

v . A. AUGUSTINE , 
Additional Secretary to Governmen : 


PRINTED AND PUBLISHED BY TEE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 . 


Reg.No. KL /IV( N )/12 


Government of Kerala 

1984 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th December 1984 
Vol. XXIX ] Trivandrum , Wednesday , 

[No. 1069 
14th Agrahayana 1906 


GOVERNMENT OF KERALA 


Local Administration and Social Welfare Department 


NOTIFICATIONS 


( 1 ) 


No. 23067/M . A1/84-1LA & SWD . 

Dated , Trivandrum , 3rd December 1984 
The following is the Select List, as approved by the Govern 
ment, of Officers for appointment to the category of Municipal 
Commissioners Grade I in the Department of Municipal Adminis 
tration : 


SELECT LIST 


95 


(1 ) Shri L. S. Gopalakrishnan 
( 2 ) K. V. Varghese 
( 3 ) D. Christober Das 
( 4 ) S. Rajappan Nair 
(5 ) K. Kunhambu 
(6 ) K. Ramachandran Nair . 


" 


33/4958/MC 


2 


( 2 ) 


No. 23067MI. A1/84-2 LA & SWD. 

Dated , Trivandrum , 3rd December 1984. 
The following is the Select List, as approved by the Govern 
ment, of Officers for appointment to the category of Municipal 
Commissioners Grade II in the Department of Municipal Adminis 
tration : 


SELECT LIST 


99 


91 


5) 


( 1 ) Shri V. K. Harikumar 
( 2 ) K. P. Thomas 
( 3 ) M. N. Sathyadevan 
(4 ) P. T. Mathew 
( 5 ) V. Ramakrishnan Nair 
(6 ) K. G. Jayadevan 
( 7 ) V. Raju 
( 8 ) E. P. Somanathan 
( 9 ) K. M. Abdul Latheef. 


11 


93 


) 


> 


T. V. SWAMINATHAN , 
Commissioner and Secretary to Government 

Local Administration and Social Welfare 
Department and Convener , Departmentai 

Promotion Committee, 


PRINTED AND PUBLISHED BY TIE 8. 6. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM . 1984 . 


Gorcontext or Letla 


KERALA GAZETTE 

EXTRAORDINARY 


PUBLISHED BY AUTHOAUTY 


5th December 1984 
vol . XXix ) Trivandrum , Wednesday , 

- {]N3. 1063 
14th Agrahayana 19.36 (Saka) 


കേരള സർക്കാർ 


ധനകാര്യ വകുപ്പ് 


വിഞ്ജാപനം 


നമ്പർ 35505 എസ്ററാ. സി 3/84/ ഫിൻ. തിരുവനന്തപുരം, 

1984 സംബർ25 


1. ത്യശ്ശൂർ റവന്യൂ ജില്ലയിൽ തുശ്ശൂർ: * താലൂക്കിൽ തൃശ w t 
ആസ്ഥാനമാക്കി പുതിയ ഒരു അഡീഷണൽ സബ് (ടഷറി ഈ വിജ്ഞാപനം 
ഗവൺമെൻറ് ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി പതിനഞ്ചു ദിവസത്തിനുശേഷം 
സർക്കാർ നിശ്ചയിക്കുന്ന തീയതി മുതൽ പ്രവർത്തിച്ചുതുടങ്ങുന്നതാണ്. 

" 2. പുതിയതായിതുറക്കപ്പെടുന്ന തൃശ്ശൂർ അഡീഷണൽ സബ ” ടപ്പ് (1 
യിലെ പണമിടപാടുകൾ സ്റേറററ് ബാങ്ക് ഓഫ് ട്രാവൻകൂർമുഖേന നട 
ന്നതും അഡീഷണൽ സബ് (ട്രഷറി തുറന്നു പ്രവർത്തിക്കുന്ന് തീയതി മുത് 
നിലവിലുളള തൃശ്ശൂർ സബ് ട്രഷറി നോൺ ബാങ്കിംഗ് സബ് ട്രഷറിയായി 
മാറാപ്പെടുന്നതുമാണ്. 
3. താഴെ പറയുന്ന 

പഞ്ചായത്തു ക ളും മുനിസിപ്പൽ വാർഡുകളും 
തശ്ശൂർ.അഡീഷണ, ൽ സബ് ടവറിയുടെ അധികാരപര ധിയിൽ വരൂന്ന 
താണ് 


394952/ y . 


2 


പഞ്ചായത്തുകൾ 
1. അവിണിശ്ശേരി 
2 . ചാലൂ ർ 
3. ചേർപ്പ് 
4. കൂർക്കഞ്ചേരി 
5 . മാടക്കത്തറ 
6. ഒല്ലൂർ 
1 .. വല്ലച്ചിറ 

മുനിസിപ്പൽ വാർഡുകൾ 
I, It. III, IV , V , VIII , IX , X , XI, XII , XIII, XIV , XXV, XXIX , 
X EX , XXXI, 

4. തൃശ്ശൂർ അഡീഷണൽ സബ് (ടഷറി നിലവിൽ വരുന്നതോടുകൂടി 
N ൾ നിലവിലുളള തൃശ്ശൂർ ജില്ലാ (ട്രഷറി തൃശ്ശൂർ സബ് (ട്രഷറി എന്നി 

ടെ അധികാരപരിധി താഴെകാണുംവിധം പുനർനിർണ്ണയം ചെയ്യപ്പെടുന്ന 
താണ്, 


ജില്ലാ ട്രഷറി,തൃശ്ശൂർ 


പഞ്ചായത്തു കൾ 


1 . അ പാട്ട് 
2 , അന്തിക്കാട 
3 , അരിമ്പൂർ 

അയ്യന്തോൾ 
5 . കൈപറമ്പ 
"6. താന്ന്യം 
7. തോളൂർ 
8. വിൽവട്ടം 
9 , : മണലൂർ 

മുനിസിപ്പൽ വാർഡുകൾ 
Xv , XVI , XVII, XVIII, XIX, XX , XXI, XXII, XXIII and XXIV . 

സബ് ട്രഷറി,തൃശ്ശൂർ 

പഞ്ചായത്തുകൾ 
അവണൂർ 
2. കിളള ന്ന പ 
3 , മകാലഴി 
4 , പാറളം 
5. ഒല്ലൂക്കര 
6. പത്തുർ 
1. പാണഞ്ചേരി 
8 . നടത്തറ 


9 


മുനിസിപ്പൽ വാർഡുകൾ 
VI, VII, XXVI, XXVII, XXVIII, XXXII . 
5 , , അഡീഷണൽ സബ് (ട്രഷറിയിൽ സ ac ടാംഗ° റും സംവിധാനം ഉണ്ടാകു 
ന്ന വരെ ഈ ടഷറിയിൽനിന്നും നേരിട്ടു പെൻഷൻ വിതരണം നടത്തുന്ന 
തിനോ വിവിധ ആഫീസുകളിലെ വിലപിടിപ്പുളള സാധനങ്ങൾ സൂക്ഷിക്കുന്ന 
തിനോ മു ദ N തങ്ങൾ, കറുപ്പ്, ഗഞ്ചാവ് ഇവ്നൽകുന്നതിനോ ഉള സൗകര്യം 
ഉണ്ടായിരിക്കുന്നതല്ല . ഇത്തരം കാര്യങ്ങൾക്ക് അഡീഷണൽ ട്രഷറിയുടെ അധി 
കാര പരിധിയിൽ വരുന്ന സ്ഥാ പനങ്ങളും പൊതുജനങ്ങളുംഇപ്പോൾ ഇടപാട 
കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രഷറികളെ തുടർന്നും സമീപിക്കേണ്ടതാണ്. 
- എന്നാൽമൂന്നാംഖണ്ഡികയിൽ പ്രതിപാദിക്കുന്ന ഉപദേശാതിർ ത്തിക്കുളള അ 
നേരിട്ടുളള പെൻഷനും സേവിംഗ്സ് ബാങ്കും ഒഴികെ സർക്കാരിൽനിന്നും ലഭി 
ക്കുവാനുളള പണ്, ബന്ധപ്പെട്ട മലധികാ രികളുടെ പ്രത്യേകാനുമതി കൂടാതെ 
തൃശ്ശൂർ അഡീഷണൽ സബ് ട്രഷറിയിൽ കുടിയല്ലാതെ മറെറാരു (ട്രഷറിയിൽ 
നിന്നും നൽകുന്നതല്ല . 

6. ഈ മേഖലയിലെ പേഴ° സണൽ ഡിപ്പോസിററ്, ലാക്കൽ ഫണ്ട 
ഡിപ്പോസ് ററ്, ജൂഡീഷ്യൽ ഡിപ്പോസിററ് മുതലായ അക്കൗണ്ടുകൾ അതാതു 
അഡ്മിനിസ്q ടററർമാർക്ക് ഇപ്പോൾ ഇടപാടു നടത്തിവരുന്ന (ടഷറികളുമായി 
തുടർന്നു നടത്താവുന്നതും അക്കൗണ്ടന്റ് ജനറലിന്റെ അനുമതി, ലഭിക്കുന്ന 
മുറയ്ക്ക്തൃശ്ശൂർ അഡീഷണൽ സബ് ട്രഷറിയിലേക്ക് മാറ്റാവുന്നതു 
മാണ്. ഈ പ്രദേശങ്ങളിലെ മണിയാർഡർ പെൻഷൻതശ° ശൂർ അഡീഷണൽ 
സബ ” (ടഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതിമുതൽതന്നെ അവിടേക്കു മാറ 
പ്പെടാവുന്നതാണ്. 

7. ആ പശ്ശൂർ അഡീഷണൽ സബ് (ട്രഷറിയുടെ പരിധിയിൽപ്പെടാത്ത 
സ്ഥാപനങ്ങൾക്കു 

ഈ (ട്രഷറിയുമായി ഇടപാടുനടത്തണമെന്നുണ്ടെങ്കിൽ 
അ തിനു സർക്കാരിൽനിന്നാ, സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള ഉദ്യാഗ 
സ്ഥൻമാരിൽനിന്നോ പ്രത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെആജ്ഞാനുസരണം, 

കെ . വി . രവീന്ദ്രൻ നായർ, 
ധനകാര്യ വകുപ്പു സെക്രട്ടറി . 


PRINTED AND PUBLISHED BY THE 3. G. P. AT TH . GOVERNMINT PRESS 

PRIVANDATT . 1984 


Reg.No. KL / TVNET 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th December 1984 
Vol. XXIX ) Trivandrum , Wednesday , 

[No. 1064 
14th Agrahayana 1906 (Saka ) 


GOVERNMENT OF KERALA 
Transport ( H ) Department 

NOTIFICATION 
No. 30352/H3/84 / Tr. D. 

Dated , Trivandrum , 19th November 1984 . 
S. R. O. No. 1505 /84.— Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President has in 
Notification No. 2 /4 /63/Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, 

the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to 
the acquisition of land for the purpose of the Union in the State of 
Kerala ; 

And whereas , it appears to the Government of Kerala that the land 
specified in the schedule below is needed or is likely to be needed for a 
public purpose, to wit for the construction of a Telephone Exchange at 
North Thrikaripur. 

Now , therefore, notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of section 
of the said Act. 

SCHEDULE 

District - Kasargode. 
Taluk - Hosdurg . 

Village - North Thrikaripur . 
( The extent given is approximate) 
Classification 

Extent in Hectarc 
262 1 Cpt. Wet III 

0.0930 
Kadim 


Sy. No. 


2 


Explanatory Note 


( This is not part of the notification but is intended to bring out the 
general purport). 

The President of India has in Notification No. 2/4 /63 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers, 
to acquire land for the use of Central Government in the State and it appears 
to the State Government that the land mentioned in the Schedule above is 
needed for a public purpose viz. for the construction of a building for 
Telephone Exchange at North Thrikaripur. 

This notification is intended for the above purpose. 


എസ്. ആർ.ഓ. നമ്പർ 1505/84.-- ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനുച്ഛേദം 
(1 ) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി. 
ie63 മേയ് 31 -ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ II എന്ന . നമ്പർ 
വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ് 
ആക° s ” (1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിൻറെ ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള (ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, 
അതായത് നോർത്ത്തൃക്കരിപ്പൂരിൽ ടെലഫോൺ എക്സ്ചേഞ്ച് കെട്ടിട 
നിർമ്മാണത്തിന 

ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
കേരള സർക്കാരിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ അതിനാൽ അതിനുളള് . നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
പ്രസ്തുത ആക്ട് 3 -ാം വകുപ്പ്”. (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനുസ 
രിച്ച് ഇതിനാൽ നൽകുന്നു . 


പട്ടിക 


ജില്ല കാസർഗോഡ 
താലൂക്ക് ഹോസ്ദുർഗ്ഗ് 

വില്ലേജ° - നോർത്ത്തൃക്കരിപ്പൂർ 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
262/1 സി ഭാഗം പുഞ്ചനിലം III 

. 0.0930 
( കദീം) 


3 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിൻറ 

ഭാഗമല്ല . 

എന്നാൽ പൊതു ഉദ്ദേശം 
വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് .) 

ഇൻഡ്യൻ പ്രസിഡൻറ ° 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറ് ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത്: നോർത്ത് തൃക്കരി 
പ്പൂരിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യ 
മാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യംവന്നിട്ടുള്ളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor, 

V.A. AUGUSTINE , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1984 . 


Reg.No KL/ TV /IS 


Government of Karala 

1894 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th December 1984 
Vol . XXIX ) Trivandrum , Wednesday , 

(No. 1059 
14th Agrabayana 1906 ( Saka ) 


GOVERNMENT OF KERALA 


Homo ( F ) Department 


NOTIFICATION 


G.O. (Rt) No. 3287184/Home. Dated , Trivandrum , 3rd December 1984 . 

S.R.O. No. 1501/81- .Under Sub rule (1 ) of rule 53 of the Kerala 
Cincmas (Regulation ) Rules, 1975, the Government of Kerala hereby 
extend the term of the Board of Exam ners for the purpose of holding 
Cinema Operator s Examination and issue of Compeiency Certificate 
reconstituted as per Not fication , S.R.O. No. 1526782 da ed the 4th 
December 1982 and extended for a period of one year from 4-12-1983 as per 
S.R.O. No. 1616/83 dated 5-11-1983 for a further period of one year from 
4-12-1984 . 


By order of the Governor , 

N. KALEESWARAN , 
Commissioner and Secretary. 

[ P.r.o. ) 


33/194878 


2 


Explüvatory Note 


IN 


( This does not form part of the Notification , but is intended to indicate 
its general pu:post) . 

The crm of the Board of Examiners for holding Cinema Operator s 
Examin tion reconstituted as perG0. (MS) No. 145 /82/Home dated 
4-12 1987 and extended as per G.O. (Rt.) No. 3455 /83 /Home dated 
5-11-183 will expire 03 3-12-1984 . It has therefore become necessary to 
extend the term of the Board. The above Notification is intended to 
achieve the above purpose . 


PAINTED AND PUBLISHED BY TEE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1984 


Reg .No.KL/ TV( N )/12 


Governmeni of Kerala 

1984 


KERALA GAZETTE 


EXTRAORDINARY 
PUBL SHED BY AUTHORITY 


5th December 1984 
Vol. XXIX ] Trivandrum , Wednesday , 

- [No. 1067 
14th Agrahayana 1906 ( Saka ) 


GOVERNMENT OF KERALA 
Transport ( H ) Department 

NOTIFICATION 
No: 30352 /H3/84/ Tr. D. 

Dated , Trivandrum , 19th November 1984 . 
S.R.O. No. 1508 /84. - In exercise ofthe powers conferred by subsection 
(1) of section 3 of the Kerala Land Acquisition Act, 1961 (21 of 1962 ), the 
Government of Kerala hereby rescind the notification No. 8074 /H3/84/ 
TF & P dated 25-7-1984 published as S.R.O. No. 863/84 in the Kerala 
Gazette Extraordinary No. 650 dated the 26th July 1984 for the acquisition 
of the land specified in the schedule hereunder. 

SCHEDULE 

District - Kasargode. 
Taluk - Hosdurg 

Village - North Thrikaripur. 
Survey No. Description 

Extent in Hectare 
262/1C pt. Wet III (Kadim ) 

0.0930 
Explanatory Note 
( This is not part of the notification, but is intended to bring out the 
general purport ), 

The District Collector , Kasargode in his letter No. C2/1551/84 dated 
17-10-1984 has reported that the rule 3 notice could not be served on the 
parties within the prescribed period of the publication of the notification and 
the requested to publish the notification afresh . Hence this rescindment 
notification . 

33/4956/ L . 


. 


2 


എസ്. ആർ. ഒ. നമ്പർ 1508/84. - 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട 
( 1962- ലെ 21) 3 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പു മൂലം നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച് കേരള സർക്കാർ ഇതിനു താഴെചേർത്തിട്ടുളള പട്ടികയിൽ പറ 
ഞ്ഞിട്ടുളള ഭൂമി വിലയ്ക്കെടുക്കുന്നതിനു വേണ്ടി 1984 ജൂലൈ26-ാം തീയതി 
യിലെ 650 -ാം നമ്പർ അസാധാരണ കേരള ഗസററിൽ എസ്. ആർ. ഓ . നമ്പർ 
863/84 ആയി പ്രസിദ്ധീകരിച്ച 1984ജൂലൈ25 -ാം തീയതിയിലെ 8074/എച്ച് 
3/84/ററി.എഫ്. ആൻറ് പി . എന്ന വിജ്ഞാപനം ഇതിനാൽ റ8 °ദാക്കുന്നു . 

പട്ടിക 

ജില്ല - കാസർഗോഡ്, 
താലൂക്ക് ഹോസ്ദുർഗ്, 

വില്ലജ °_നോർത്ത്തൃക്കരിപ്പൂർ, 
സർവേ നമ്പർ വിവരണം 

വിസ്തീർ 

ർണ്ണം ഹെക്ടറിൽ 
262/1 സി (ഭാഗം) നഞ്ച (കദീം) 

0.0930 
വിശദീകരണക്കുറിപ്പ് 
(ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം" വെളി 
പ്പെടുത്തുന്നതിനു ഉദ° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

കാസർഗോഡ് ജില്ലാ കളക്ടറുടെ 1984 ഒക്ടോബർ 17 -ാം തീയതിയിലെ 
സി 2/1551 / 84 എന്ന 

നമ്പർ കത്തിൽ വിജ്ഞാപനം ( പ്രസിദ്ധീകരിച്ച 
നിശ്ചിത കാലാവധിക്കുളളിൽ കക്ഷികൾക്ക് 3 -ാം ചട്ടപ്രകാരമുളള നോട്ടീസ് 
നടത്താൻ കഴിഞ്ഞില്ലെന്ന് അറിയിക്കുകയും വിജ്ഞാപനം പുതുതായി 
( പസിദധീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതു 
കൊണ്ടാണ് ഈ റദ്ദാക്കൽ വിജഞാപനംപുറപ്പെടുവിക്കുന്നത്. 


* * * * 


By order of theGovernor, 

V. A. AUGUSTINE , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT. PRESS, 

TRIVANDRUM , 1984. 


Reg. Ho, TV 


Government of Kornis 

1894 


KERALA GAZETTE 

C EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5 h December 1984 
Vol. XXIX ] Trivandrum , Wednesday , 

14th Agrahayana 1906 


[No. 1068 


GOVERNMENT OF KERALA 


Ilcalth (G ) Department 


NOTIFICATIONS 


No. 54470/G3/84 HD . 


Dated , Trivandrum , 17th November 1984 . 

(i) 


S. R. O. No. 1509184. - In exercise of the powers conferred by 
sub -section ( 1 ) of section 9 of the Prevention of Food Adulteration 
Act, 1954 (Central Act 37 of 1954 ) , and in supersession of Noti 
fication (i) No. 29724 G384 HD dated the 14th June, 1984 published 
as S. R. O. No. 678184 in the Kerala Gazette Extraordinary No. 523 
dated the 21st June, 1984, the Government of Kerala hereby appoint 
Shri E. Chandukutty Nair , Health Inspector Grade I, Parur Munici 
pality to be Food Inspector for the purpose of the said Act and 
assign to him the area within the Parur Municipality as the local 
area within which he shall exercise his powers under the said Act. 

( ii ) 
S. R. O. No. 1510 84 . - In exercise of the powers conferred by 
sub - section ( 1 ) of section 20 of the Prevention of Food Adulteration 
Act, 1954 (Central Act 37 of 1954) , and in supersession of Noti 
fication (ii) No. 29724G3 84 |HD dated the 14th June, 1984 , published 
334957| 

MC. 


2 


as S.R.O.No. 67984 in the Kerala Gazette Extraordinary No. 523 
dated the 21st June, 1984, the Government of Kerala hereby 
authorise Shri E. Chandukutty Nair appointed as Food Inspector 
under sub -section ( 1 ) of section 9 the said Act in the Parur 
Municipality to institute prosecutions for offences under the said 
Act . 


By order of the Governor , 
M. G. K. MURTHY , 

Secretary . 


Explanatory Note 
( This does not form part of the notification , but is intended 
to indicate its general purport) . 

Shri E. Chandukutty Nair, Health Inspector , Grade I has been 
transferred and posted in the Parur Municipality . It is necessary 
to appoint him as Food Inspector under the Prevention of Food 
Adulteration Act and to authorise him to institute prosecutions for 
offences under the Act. The notifications are intended to achieve 
these objects. 


PRINTED AND PUBLISHED BY THE 9. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 


Reg. No. KL / TV ( N )/ 12 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBL SHED BY AUTHORITY 


5th December 1984 
Vol. XXIX ] Trivandrum , Wednesday, 

[ No. 1060 
14th Agrahayana 1906 (Saka) 


GOVERNMENT OF KERALA 


Transport (H ) Department 


NOTIFICATION 
No. 30557 /H3/84 /Tr. D. 

Dated , Trivandrum , 4th December, 1984 . 
S. R. O. No. 1502/84.- Whereas in exercise of the powers conferred by 
clause (1) of article 258 of the Constitution of India , the President has in 
Notification No. 2 /4 /63/Judl. II, dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government under 
the Kerala Land Acquisition Act, 1961 (21 of 1962 ), in relation to the acqui 
sition of land for the purpose of the Union in the State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose, to wit for the construction of Staff Quarters for P & T 
at Thrikarpur. 

Now , therefore , notice to that effect is hereby given to all whom it may 
concern, in accordance with the provisions of subsection (1) of section 3 of 
the said Act, 

$3/4949/L . 


SCHEDULE 

District -- Kasargode. 
Taluk - Hosdurg. 

Village_North Thrikaripur. 
( The extent given is approximate ) 
Sty . No. Classification 

Extent in 

Hectare 
261/1 C Garden 

0.1619 
( Kodeem ) 

Explanatory Note 
( This is not part of the Notification but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2 /4 /63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
acquire land for the use of Central Government in the State and it appears 
to the State Government that the lands mentioned in the Schedule above is 
needed for a public purpose viz. for the construction of Staff Quarters 
for P & T Department at Thrikarpur . 

This notification is intended for the above purpose . 

എസ്. ആർ, ഒ, നമ്പർ1502/84.- ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡംമൂലം നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി 
1963 മേയ് 31 -ാം തീയതിയിലെ 214/63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാ 
പനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യത്തിനായി ഭൂമി വില 
യ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആകട് 
(1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ കേരള സർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാരത്തിന്, അതായത് 
തൃക്കരിപ്പൂരിൽ കമ്പിത്തപാൽ വകുപ്പിന് സ്ററാഫ് ക്വാർട്ടേഴസ് പണിയു 
ന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാ 
രിനു തോന്നുന്നതിനാലും; 

ഇപ്പോൾ അതിനാൽ അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
പ്രസ്തുത ആക°s ° 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനുസ 
രിച്ച് ഇതിനാൽ നൽകുന്നു . 


, , , , 


പട്ടിക 

ജില്ല - കാസർഗോഡ്. 
താലൂക്ക്_ഹോസ്ദുർഗ്ഗ്. 

വില്ലേജ°_നോർത്ത്തൃക്കരിപ്പൂർ. 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വ വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ 

ഹെക്ടറിൽ 
26/1 ജീ തോട്ടം ( കീം) 

0.1619 


| 


3 


വിശദീകരണക്കുറിപ്പ് 
ഇത് വിജ° ഞാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ പൊതു ഉദ° ദേശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്. 

ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963- ലെ 2| 4 | 63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് തൃക്കരിപ്പൂരിൽ 
കമ്പിത്തപാൽ വകുപ്പ് സ്ററാഫ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നതിന് ആവശ്യമാ 
ണെന്ന് കേരള സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
മേൽപറഞ്ഞ ആവശ്യത്തിനു വേണ്ടിയുളളതാണ് ഈ വിജ്ഞാപനം. 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

വി . എ . അഗസ്ററിൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984. 


Reg .No. KL /TV /La 


Government of Kerala 

1984 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th December 1984 
Vol. XXIXjTrivandruma, Wednesday, 

- [ No 1061 
14th Agrahayana 1906 (Saka ) 


GOVERNMENT OF KERALA 
Transport (H ) Department 

DECLARATION 


No. 310397H3/84 / Tr.D . 

Dated , Trivandrum , 19th November 1984. 
S. R. O. No. 1503/84.- Whereas in exercise of the powers conferred 
by clause (1) of Article 258 of the Constitution , the President has in his 
notification No. 2 /4 /63/Judl. II dated 31-5-1963 entrusted the 
Government of Kerala , with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (Act 21 of 1962 ), 
in relation to acquisition of land for the purpose of the Union , in the 
Kerala State ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act , 1961 (21 of 1962) notification No. 32327 / TB2 /81/TF & P 
dated the 8th December, 1981, in respect of the land specified in the 
schedule below has been published in the Kerala Gazette Extraordinary 
No. 1020 dated 29th December , 1981 ; 

And whereas the Government of Kerala are satisfied after considering 
the report made by the Collector under subsection (2) of section 5 of the 
Kerala Land Acquisition Act, 1961 (Act 21 of 1962), that the land 
specified in the Schedule below has to be acquired for a public 
purpose 

33 /4950 / L , 


2 


same 


Tne Government of Kerala hereby declare under section 6 of the 
Act that the land specified in the Schedule below and measuring 0.6063 
Hectare be the a little more or less, is needed for a public 
purpose, to wit for the construction of staff quarters for. P & T and 
under section 7 of the Act direct the Deputy Collector, (LA ) Trichur to 
take order for the acquisition of the land. 

A plan of the land is kept in the Office of the District Collector , 
Trichur and may be inspected at any time during office hours. 


SCHEDULE 

District - Trichur.. 
Taluk - NMukundapuram. 

Village- Irinjalakuda . 
( The extent given is approximate ) 
Survey No. Description 

Extent in 

Hectare 
639 /2-6 

0.6063 


Dry land 


Explanatory Note 
( This is not part of the Declaration but is intended to bring out the 
general purport) . 

The President of India has in Notification No. 2 /4 /63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State and it 
appears to the State Government hat the land mentioned in the schedule 
above are needed for a public purpose viz . construction of Staff quarters for 
P & T Department at Irinjalakuda . 

This Declaration is intended for the above purpose. 

എസ്. ആർ. ഒ . നമ്പർ 150384. - ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനു 
ച്ചേദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2| 4 | 63/ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനപ്രകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥല 

മെടുപ്പ് ആക°ററ ” ( 1962- ലെ 21 ) അനുസരിച്ചുളള കേന്ദ്രസർക്കാരിന്റെ ചുമത 
ലകൾ കേരള സർക്കാരിനെ, അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്ന 
തിനാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട് (1962- ലെ 21 ), 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയെ സംബ 
ന്ധിച്ച് 1981 ഡിസംബർ 29-ാം തീയതിയിലെ 1020 -ാം നമ്പർ കേരള അസാധാ 
രണ ഗസററിൽ 1981 ഡിസംബർ 8 -ാം തീയതിയിലെ 32327/ ററി, ബി 2/81 
ററി . എഫ്. ആൻറ് പി . എന്ന നമ്പർ വിജ ° ഞാപനം എസ്. ആർ. ഒ. 1545/81 
എന്ന നമ്പരിൽ പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും ; 


3 


1961 - ലെ കേരള സ്ഥലമെടുപ്പ് അ കററർ (1962 - ലെ 21) 5 -ാം വകപ്പ , 
(2) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചതിൽ 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് വിലയ്ക്കെടു 
ക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, പസ "തുത ആ ക ° s 6 -ാം വകുപ്പു പ്രകാരം താഴെ 
പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.6063 ഹെക്ടർ വിസ്തീർണ്ണമുളളതുമായ ഭൂമി 
അത് അത്രതന്നെയോ അതിൽ അല്പംകൂടുതലോ, കുറവോ ആയിരുന്നാലും 
വണ്ടതില്ല ഒരു പൊതുക്കാര്യത്തിന്, അതായത് കമ്പിത്തപാൽ സ്ററാഫ 
ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് കേരള സർക്കാർ ഇതിനാൽ 
പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് വാങ്ങു 
വാൻ ( പ്രസ്തുത ആക്ട് 7 -ാം വകുപ്പു പ്രകാരം തൃശ്ശൂർ (എൽ. എ .) 
ഡെപ്യൂട്ടി കളക്ടറോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ പ്ലാൻ, തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ ആഫീ 
സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത്എപ്പോൾ വേണമെങ്കിലും അത് 
പരിശോധിക്കാവുന്നതാകുന്നു . 

പട്ടിക 
ജില്ല തൃശ്ശൂർ, 

താലൂക്ക്- മുകുന്ദപുരം. 
വില്ലേജ്അല്ലെങ്കിൽ അംശവും ദേശവും - ഇരിങ്ങാലക്കുട. 

(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
639/2-6 പുരം ടം 

0.6063 


വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ പൊതുഉദ്ദേശം വെളിപ്പെ 
ടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963- ലെ 2/4/63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്രസർക്കാരിൻറ ആവശ്യത്തിലേക്ക് 

സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും , മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായത് ഇരിങ്ങാലക്കുടയിൽ 
കമ്പിത്തപാൽ വകുപ്പിന് സ്ററാഫ് ക്വാർട്ടേഴ ° സ് നിർമ്മിക്കുന്നതിന് ആവശ്യ 
മാണെന്ന് സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുള° ദേശിച്ചുകൊണ്ടുള്ളതാണ്. 

By order of theGovernor, 

V. A. AUGUSTINE , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1984 . 


Lug .Nu KL / TV (N ) /13 


Governmen of Korale 

1984 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


5th December 1924 
Vol. XXIX ] Trivandrum , Wednesday, 

[No. 1062 
14th Agrahayana 1906 ( Saka) 


GOVERNMENT OF KERALA 


Transport ( H ) Department 

NOTIFICATION 
No. 21958/ H3|84 | Tr. D (2 ) . Dated , Trivandrun , 1912 November 1981. 

S.R.O. No. 1504/ 84. - Whcreas, in exorcise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President has in 
Notification No. 2/4 /63/Judl. II dated 31st May 1963, entrusted the Govern 
ment of Kerala with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to the 
acquisition of land for the purpose of the Union in the State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for 
a public purpose, 10 wit for the construction of buildings Telephone 
Exchange and Staff Quarters for P & T at Ettumanoor . 

Now , therefore, notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of subsection (1) of section 
3 of the said Act . 

83/4951/94 /V . 


SaHEDULE 

District - Kottayam. 
Taluk - Kottayam. 

Village- Ettumanoor. 
( The extent given is approximate) 
Sl. No. Survey No. Classification 

Extint in 

Heclare 
1 221,8 Dry 

0.2650 
2 221/19 Dry 

0.0079 
221/7 Dry 

0.0085 
Total 0.2814 


Explanatory Note 


മരണ ഘ 9 ന 


( This is not part of the Notification , but is intended to bring out 
the general purport) . 

The President of India has in Notification No. 2 / 4 /63Judl. II dated 
3151963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of Central Government in the State and it 
appears to the State Government that the lands mentioned in the schedule 
above are needed for a public purpose viz . for Constructing Building for 
Telephone Exchange and Staff Quarters for P & T at Ettumanoor: 

This Notification is intended for the above purpose . 
എസ്. ആർ. ഒ . നമ്പർ 1504/84. - ഇൻ ഡ്യൻ 

258-0. 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ° (ടപതി 1963 മേയം 31-ാം തീയതിയിലെ 2/ 4/63/ജുഡീഷ്യൽ I 
എന്ന നമ്പർ വിജ്ഞാപനംമൂലം കേരള 

സംസ്ഥാനത്ത് യുണിയൻ 
ആവശ്യത്തിനായിഭൂമി വിലയ ° ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ്ആക്ററ് (1962 - ലെ 21) ( പകാരമുളള കേന്ദ്ര സർക്കാരിൻറ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി രമേല്പിച്ചി 
രിക്കുന്നതിനാലും ; 
പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി 

ഒരു പൊതുക്കാര്യത്തിന 
അതായത് ഏറ്റുമാനൂരിൽ ടെലിഫോൺഎക്സ്ചേഞ്ചും പി , ആൻറ° ററി. 
സ്ററാഫ 

ക്വാർട്ടേഴ° സും പണിയുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമു 
ണ്ടാകാനിടയുണ്ടാന്നം കേരള സർക്കാരിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ അതിനാൽ അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാർപർക്കും 
പ്രസ്തുത ആക°° 3 -ാം വകുപ്പ്(1 ) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 


താഴ 


3 


ജില്ല- കോട്ടയം, 
താലൂക്ക -- കോട്ടയം, 

പാംല്ലമ °-ഏറ്റുമാനൂർ, 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
( കമ സർവേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 
| നമ്പർ 

ഹെക്ടർ 
221/8 പുരയിടം 

0.2650 
221/9 

0.0079 
221/1 

0.0085 


2 


ആകെ 


0.2814 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്) . 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963 - ലെ 2-4-1963 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർ ക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് ഏറ്റുമാനൂരിൽ 
ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടവും പി . ആൻറ് ററി . സ്ററാഫിൻറ 
ക്വാർട്ടേഴ° സും നിർമ്മിക്കുന്നതിന ആവശ്യമാണെന്ന് 

കേരളസർക്കാരിന് 
ബാദ്ധ്യം വന്നിട്ടുളളതും ആകുന്നു . 
മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം, 


By order of the Governor, 

V. A. AUGUSTINE, 
Alditional Secretary to Government. 


PRINTED AND PUBLISHED BY THE S , G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 . 


